Kerala Gazette No. 21 dated 25th May 2010 . 
PART I 


Section iii 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണം- ബി ) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 11551/ ലഗ്. ബി1/ 2 0 09 / നിയ മം . 


2010 ഏപ്രിൽ 7 . 
തിരു വ ന ത പ രം , - 

1932 ചൈതം 17 . 


- 2010 ഏപ്രിൽ 6 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയ ഇനിപ്പറയുന്ന 
ഓർഡിനൻസ് പൊതുജനങ്ങളുടെ അറിവിലേക്കായി ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു. 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം , 


കെ . മധുസൂദനൻ നായർ, 
നിയമവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. 


2010 - ലെ 16 -ാം നമ്പർ ഓർഡിനൻസ് 


2010 - ലെ കേരള പോലീസ് ( ഭേ 

ഓർഡിനൻസ് 


ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപത്തി ഒന്നാം സംവത്സരത്തിൽ കേരള ഗവർണ്ണർ 

വിളംബരപ്പെടുത്തിയത് 


1960 - ലെ കേരള പോലീസ് ആക്ട് വീണ്ടും ഭേദഗതി 

ചെയ്യുന്നതിനുള്ള 


ഒരു 
ഓർഡിനൻസ് 


പീഠിക . 2009 - ലെ കേരള പോലീസ് ( ഭേദഗതി) ഓർഡിനൻസ് ( 2009- ലെ 12 ) 2009 
ജൂൺ 1-ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയിരുന്നതിനാലും ; 

- 2009 ജൂൺ 22 -ാം തീയതി ആരംഭിച്ച് 2009 ജൂലൈ 24 -ാം തീയതി അവസാനിച്ച 
കേരള സംസ്ഥാന നിയമസഭയുടെ സമ്മേളനകാലത്ത് പ്രസ്തുത ഓർഡിനൻസിനുപകരം 
സംസ്ഥാന നിയ മ സ ഭയുടെ ഒരു ആക്റ്റ് കൊണ്ടു വ രു ന്ന തിനുള്ള ഒരു ബിൽ 
നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിനും പാസ്സാക്കുന്നതിനും കഴിയാതിരുന്നതിനാലും; 

| പ്രസ്തുത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നിലനിർത്തുന്നതിനായി 2009 - ലെ 
കേരള പോലീസ് ( ഭേദഗതി) ഓർഡിനൻസ് (2009 - ലെ 15) 2009 ആഗസ്റ്റ് 1 -ാം തീയതി 
കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയിരുന്നതിനാലും ; 

2009 സെപ്റ്റംബർ 8 -ാം തീയതി ആരംഭിച്ച് 2009 സെപ്റ്റംബർ 17 -ാം തീയതി 
അവസാനിച്ച കേരള സംസ്ഥാന നിയമസഭയുടെസമ്മേളനകാലത്ത് പ്രസ്തുത 
ഓർഡിനൻസിനുപകരം സംസ്ഥാന നിയമസഭയുടെ ഒരു ആക്റ്റ് കൊണ്ടുവരുന്നതിനുള്ള 
ഒരു ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിനും പാസ്സാക്കുന്നതിനും കഴിയാതിരുന്ന 
തിനാലും ; 

| പ്രസ്തുത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നിലനിർത്തുന്നതിനായി 2009 - ലെ 
കേരള പോലീസ് ( ഭേദഗതി) ഓർഡിനൻസ് (2009 - ലെ 21) 2009 ഒക്ടോബർ 16 -ാം 
തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയതിനാലും ; 
- 2009 ഡിസംബർ 29 -ാം തീയതിയിൽ സമ്മേളിച്ച കേരള സംസ്ഥാന നിയമസഭയിൽ 
പ്രസ്തുത ഓർഡിനൻസിനുപകരം സംസ്ഥാന നിയമസഭയുടെ ഒരു ആക്റ്റ് കൊണ്ടു 
വരുന്നതിനുള്ള ഒരു ബിൽ അവതരിപ്പിക്കുന്നതിനും പാസ്സാക്കുന്നതിനും കഴിയാതിരു 
ന്നതിനാലും ; 


പ്രസ്തുത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നിലനിർത്തുന്നതിനായി 2010 - ലെ 
കേരള പോലീസ് ( ഭേദഗതി) ഓർഡിനൻസ് (2010 - ലെ 5 ) 2010 ജനുവരി 22 -ാം തീയതി 
കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയതിനാലും; 

| 2010 ഫെബു വരി 24 -ാം തീയതി ആരംഭിച്ച് 2010 മാർച്ച് 31 -ാം തീയതി 
അവസാനിച്ച കേരള സംസ്ഥാന നിയമസഭയുടെ സമ്മേളന കാലത്ത് പ്രസ്തുത 
ഓർഡിനൻസിനുപകരം സംസ്ഥാന നിയമസഭയുടെ ഒരു ആക്റ്റ് കൊണ്ടുവരുന്നതിനുള്ള 
ഒരു ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിനും പാസ്സാക്കുന്നതിനും കഴിയാതിരുന്ന 
തിനാലും ; 

ഭാരതത്തിന്റെ ഭരണ ഘടനയുടെ 213 -ാം അനുച്ഛേദം ( 2 ) -ാം ഖണ്ഡം ( എ ) 
ഉപഖണ്ഡ പ്രകാരം 2010 - ലെ കേരള പോലീസ് ( ഭേദഗതി) ഓർഡിനൻസിന് ( 2010 - ലെ 5 ) 
2010 ഏപ്രിൽ 7 -ാം തീയതി പ്രാബല്യമില്ലാതായിത്തീരുമെന്നതിനാലും ; 

- (പസ്ത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നില നിർത്താ തി രിക്കുന്നപക്ഷം 
വൈഷമ്യങ്ങൾ ഉണ്ടാകുമെന്നതിനാലും ; 
-- കേരള സംസ്ഥാന നിയമസഭാ സമ്മേളനത്തിലല്ലാത്തതിനാലും, താൻ സത്വര 
നടപടി എടുക്കേണ്ടത് ആവശ്യമാകുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ടെന്ന് കേരള 
ഗവർണ്ണർക്ക് ബോദ്ധ്യമായിരിക്കുന്നതിനാലും ; 

ഇപ്പോൾ, അതിനാൽ, ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം ( 1) -ാം 
ഖണ്ഡപ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് കേരള ഗവണ്ണർ ഇനി 
പറയുന്ന ഓർഡിനൻസ് വിളംബരപ്പെടുത്തുന്നു : - 


1. ചുരുക്കപ്പേരും പ്രാരംഭവും. - (1) ഈ ഓർഡിനൻസിന് 2010 - ലെ കേരള 
പോലീസ് ( ഭേദഗതി) ഓർഡിനൻസ് എന്ന് പേര് പറയാം. 


- ( 2 ) ഇത് 1984 ജനു വരി 18 -ാം തീയതി പ്രാബല്യത്തിൽ വന്ന തായി 
കരുതപ്പെടേണ്ടതാണ്. 


2. 1961- ലെ 5 -ാം ആക്റ്റ് താൽക്കാലികമായി ഭേദഗതി ചെയ്യപ്പെടേണ്ടതാണ്. - - 
ഈ ഓർഡിനൻസ് നില വി ലി രിക്കുന്ന കാല ത്ത് , 1960 - ലെ കേരള പോലീസ് 
ആക്ടിന്(1961 - ലെ 5) ( ഇതിനുശേഷം പ്രധാന ആക്റ്റ് എന്നാണ്പരാമർശിക്കപ്പെടുക) 3 -ാം 
വകുപ്പിൽ വിനിർദ്ദേശിച്ചിരിക്കുന്ന ഭേദഗതിക്ക് വിധേയമായി പ്രാബല്യമുണ്ടായിരിക്കുന്ന 
താണ്. 


- 3. 69 -ാം വകുപ്പിന്റെ ഭേദഗതി. - പധാന ആക്ടിലെ 69 -ാം വകുപ്പ്(1) -ാം 
ഉപ വകുപ്പിൽ, “ ഈ ആക്റ്റിന് അനുയോജ്യമായി ” എന്ന വാക്കുകൾക്കു ശേഷം 
“പിൽക്കാലപ്രാബല്യത്തോടുകൂടിയോ മുൻകാല പ്രാബല്യത്തോടുകൂടിയോ ” എന്ന 
വാക്കുകൾ കൂട്ടിച്ചേർക്കേണ്ടതാണ്. 


- 4 . റദ്ദാക്കലും ഒഴിവാക്കലും. - (1 ) 2010 - ലെ കേരള പോലീസ് ( ഭേദഗതി) 
ഓർഡിനൻസ് (2010 - ലെ 5) ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു . 


- (2) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽതന്നെയും, പ്രസ്തുത ഓർഡിനൻസ് പ്രകാരം 
ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന ആക്റ്റിൻകീഴിൽ ചെയ്തതോചെയ്തതായി കരുതപ്പെടു 
ന്നതോ ആയ ഏതെങ്കിലും കാര്യമോ എടുത്തതോ എടുത്തതായി കരുതപ്പെടുന്നതോ 
ആയ ഏതെങ്കിലും നടപടിയോ ഈ ഓർഡിനൻസിനാൽ ഭേദഗതി ചെയ്ത പ്രകാരമുള്ള 
പ്രധാന ആക്ട് പ്രകാരം ചെയ്തതോ എടുത്തതോ ആയി കരുതപ്പെടേണ്ടതാണ്. 


ആർ. എസ്. ഗവായ്, 


ഗവർണ്ണർ. 


( ശരിത്തർജ്ജമ ) 


എസ്. കുമാരി സുധ, 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി. 


